Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/12 - 14 


Government of Kerala 
കേരള സർക്കാർ 

| 2012 


. 


GOVER 


. . 


കേര 


കക്കാർ 


രള സർക് 
"NMENT OF 


OF KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th September 2012 
2012 സെപ്റ്റംബർ 4 
13th Bhadra 1934 
1934 ഭാദം 13 


വാല്യം 57 ) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 35 


നമ്പർ 


PART III 
Public Works Department 


TENDER NOTICE 


നാ . 


[ No . 119 / SESCBL/2012-13 ] 
No. BSC-1/2012-13/DBGL/D9 . 4th August 2012. 

The tenders are invited by the Superintending 
Engineer, Buildings South Circle , Thiruvananthapuram for 
the following work for and on behalf of the Governor of 
Kerala from Registered Contractors of Public Works 
Department. 

Name of work — Construction of a building to 
Technical High School- Krishnapuram (Balance work ). 

Estimate PAC - 22,16 , 000. 
Earnest Money Deposit (2 .5 %) - 55,400 . 
Cost of tender form — 3,536 . 

Issue of sale of tender documents can be down 
loaded from the PWD Website. 

| Last date and time of receipt of tender - 5- 9- 2012 
upto 3 p . m . 

Date and time of opening of tender - 5 - 9 - 2012 , 
3, 30 p . m . 


For more details , contact Office of the Superintending 
Engineer, Buildings South Circle, Thiruvananthapuram -695 
033. Executive Engineer , Buildings Division , Alappuzha. 
Visit www . keralapwd.gov.in 

കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, ബിൽഡിംഗ്സ് വർക്സ്, തിരുവനന്തപുരം താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് പൊതു മ രാ മത്ത് ഇറി ഗേ ഷ ൻ 
വകുപ്പുകളിലെ " ബി ക്ലാസ്സും അതിനുമുകളിലുമുള്ള കരാറു 
കാ രിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി 
അതു സ്വീകരിക്കുന്ന അവസാന ദിവസം മുതൽ 2 മാസം 
വരെ ആയിരിക്കും. മുദ്രവച്ച ദർഘാ സു കൾ നിർദ്ദിഷ് 
തീയ തിക്ക കം തപാൽ മുഖേന ലഭി ക്കു ന്നവ മാത്രം 
സ്വീകരിക്കുന്നതാണ്. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 119 /എസ്. ഇ .എസ്. സി. ബി .എൽ. 2012 -13 - ആലപ്പുഴ 
ജില്ലയിൽ കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ഇനി 
ചെയ്യാൻ ബാക്കിയുള്ള പണികൾ - 22, 16 , 000. 

നിരതദ്രവ്യം- 55,400. 


ദർഘാ സ് ഫോറ ത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) 
3,536. 


4th SEPT. 2012 ] PUBLIC WORKS DEPARTMENT 

646 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും - ലേലം സ്ഥിരപ്പെടുത്തിയ അറിയിപ്പ് കിട്ടുന്ന തീയതി 
സമയവും 5 - 9- 2012, 3 മണിവരെ. 

മുതൽ 15 ദിവസത്തിനകം ലേല വസ്തുക്കൾ വെട്ടിനീക്കേണ്ട 
ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

താകുന്നു . പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
5 - 9- 2012 , 3. 30 മണി. 

വ്യവസ്ഥകളും ഈ ലേലത്തിനും ബാധകമാ യി രിക്കും. 
പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - 6 മാസം. 

കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും ഓഫീസ് 

സമയങ്ങളിൽ അറിയാവുന്നതാണ്. 
കരാറുകാരുടെ തരംതിരിവ് - ബി ക്ലാസ്സും അതി നു 
മുകളിലും. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ ബിൽഡിംഗ്സ് ഡിവിഷൻ, എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ആലപ്പുഴ. 

എൻ. എച്ച്. സബ്ഡിവിഷൻ, 

എഞ്ചിനീയർ. 
- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് മുൻപ് പൊതു കാഞ്ഞിരപ്പള്ളി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
മരാമത്ത് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് 
ചെയ്ത് എടുക്കാവുന്നതും പൂരിപ്പിച്ച ടെണ്ടറും നിരതദ്രവ്യവും 
ടെണ്ടർ ഫോമിന്റെ വില ( ബാങ്ക് ഡിമാന്റ് ഡാഫ്റ്റായി) 
ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് മാറ്റാവുന്നവിധം എടുത്ത് സ്പീഡ് 

ദർഘാസ് പരസ്യം 
പോസ്റ്റ്മുഖേന ബന്ധപ്പെട്ട ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം കിട്ടുന്ന ദർഘാസുകൾ നിരസി നമ്പർ ഡി. ബി. റ്റി.എൻ. 1/2012 - 13 (7). 2012 ആഗസ്റ്റ് 7. 
ക്കു ന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 

നിരത്തു വിഭാഗം, ഇടുക്കി താഴെ പറയുന്ന പണികൾക്ക് 
ദർ ഘാ സിനും ബാധ ക മാ യി രിക്കും. കൂടാതെ 2012 - ലെ 

ദർഘാസുകൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാസ് 2012 
പി . ഡബ്ലിയു . ഡി . മാനുവൽ അനു സരിച്ച് 2111 ഖണ്ഡിക 

സെപ്റ്റംബർ മാസം 13 , 14 എന്നീ തീയതികളിൽ വൈകിട്ട് 
ഒഴിച്ചുള്ള എല്ലാ നിബ ന്ധ കളും ഈ ടെണ്ടറിന് 

3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 മണിക്ക് 
ബാധകമായിരിക്കും. 

തുറക്കുന്നതുമാണ്. 
Office of the 
Superintending Engineer, 

കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 

പ്രവൃത്തിയുടെ പേരും 
Buildings South Circle , 

നമ്പർ 
| ( Sd. ) 

അടങ്കൽ തുകയും 
Superintending Engineer. 
Thiruvananthapuram . 

( 2 ) 

( 3) 


( 1 ) 


പുനർ ദർഘാസ് - 13 -ാം ധനകാര്യ കമ്മീഷൻ 


ലേല പരസ്യം 


2012 - 13 - സംസ്ഥാന രാജപാതകൾ 
സംരക്ഷണവും അറ്റകുറ്റപ്പണികളും 


1 


210 / ഇഇ/ 2012 - 13 - പുനലൂർ മൂവാറ്റുപുഴ 
റോഡിൽ കി . മീ . 131/ 000 മുതൽ 137 / 000 
വരെയും ടൗൺ ഭാഗത്തും ടാർ ഉപയോഗി 
ച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 
ചെയ്യുക - 10,00,000 


25 ,000 


2 


211 / ഇ ഇ / 2012 - 13 - പുറപ്പുഴ വഴിത്തല 
റോഡിൽ കി . മീ . 0/ 000 മുതൽ 3 / 000 
വരെ 20 മി. മീ. ഘനത്തിൽ ബിറ്റ് ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - 5,50, 000 
212 / ഇ ഇ / 2012- 13 - തൊടുപുഴ പുളിയംമല 

റോഡിൽ കി. മീ . 0/000 മുതൽ 20/ 000 
വരെ ടി ടി 6,00,000 


13 , 750 


നമ്പർ എ1- 1010 / 08. 

2012 ആഗസ്റ്റ് 10. 
- കാഞ്ഞിരപ്പള്ളി ദേശീയ പാത 220 സബ്ഡിവിഷന്റെ 
പരിധിയിൽ വരുന്ന കാഞ്ഞിരപ്പള്ളി എ . കെ . ജെ . എം . 
സ്കൂളിന് സമീപം നിൽക്കുന്ന പ്ലാവിന്റെ ലേലം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ2012 സെപ്റ്റംബർ 11 -ാം 
തീയതി പകൽ 11 മണിക്ക് ടി വൃക്ഷ ത്തിന് സമീപം 
( എ . കെ . ജെ . എം . സ്കൂളിന് സമീപം) വെച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലദിവസം അവധി വരിക 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്തും 
സ്ഥലത്തുംവെച്ച് ലേലം നടത്തുന്നതായിരിക്കും. ലേലത്തിൽ 
പങ്കുചേരണമെന്നുള്ളവർ - 1,000 നിരതദ്രവ്യം കെട്ടി വച്ച് 
ലേലത്തിൽ പങ്ക് ചേരേണ്ടതാകുന്നു . മുദ്രവെച്ച ദർഘാസുകൾ 
ലേലത്തിന് തലേദിവസം 3 മണി വരെ ഈ ആഫീസിൽ 
സമർപ്പിക്കാ വു ന്ന താ ണ് . പര മാ വധി തുകയും വിൽപ്പന 
നികുതിയും ഇൻകംടാക്സസും, ഫോറസ്റ്റ് ഡെവലപ്പ്മെന്റ് 
കോർപ്പറേഷനിൽ അടയ്ക്കേണ്ട നികുതിയും ഉൾപ്പെടെ 
മൊത്തം തുകയ്ക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ദേശീയപാത വിഭാഗം കാഞ്ഞിരപ്പള്ളിയുടെ പേരിൽ പൊൻകുന്നം 
എ സ് . ബി . സി . യിൽ മാറാവുന്ന ഡിമാന്റ് ഡാഫ് റ്റ് 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാകുന്നു . ദർഘാസുകൾ 
മുഖേനയോ, ലേലം വിളിക്കലിലോ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം കൊള്ളുന്ന ആളുടെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്ന 
താണ്. കൂടുതൽ തുക ലേലം വിളിയിൽ ആണെങ്കിൽ വിളിച്ച 
സംഖ്യയിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന നികുതികളടക്കം 
മുഴുവൻ തുകയും ഉടൻ തന്നെ അടയ്ക്കേണ്ടതാണ്. 


- 3 


15, 000 


4 


- 213 / ഈ ഇ / 2012 - 13 - തൊടു പുഴ പിറവം 

റോഡിൽ കി. മീ . 0/ 000 മുതൽ 9/ 000 
വരെ ടി ടി 10 , 00 , 000 


25, 000 


5 


214 ഇഇ / 2012 - 13 - തൊടുപുഴ പുളിയംമല 

റോഡിൽ കി . മീ . 20/ 000 മുതൽ 36 / 000 
വരെ ടി ടി 6,00, 000 


15, 000 


| 6 


| 215 / ഇഇ/ 2012 - 13 - മൂലമറ്റം പുള്ളിക്കാനം 

റോഡിൽ കി . മീ . 5/ 000 മുതൽ 9/ 000 
വരെയും 11 -ാം കി . മീ.- ലും കാഷ് 
ബാരിയർ നിർമ്മാണം- 15 ,00,000 


37 ,500 


4th SEPT. 2012 


PUBLIC WORKS DEPARTMENT 


647 


- (1) 


( 2 ) 


( 3 ) 


- (1) 


7 


22 


37 ,500 


231/ ഇഇ )/2012 - 13 - അടിമാലി ചിത്തിരപുരം 
റോഡിൽ കി . മീ . 4 / 000 മുതൽ 5000 
വരെ 20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - 15 ,00 ,000 
232 / ഇഇ / 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി . മീ . 23/ 000 മുതൽ 24/ 000 
വരെ ടി ടി 15,00,000 


37,500 


| 8 


23 


37 , 500 


37 ,500 


- 216 / ഇ ഇ | 2012 - 13 - 2 / 2 കെ . എസ് . 10 / 2 

റ്റി . എ . റോഡിൽ കി . മീ . 0 / 000 മുതൽ 
2/ 500 വരെ 20 മി . മീ . ഘനത്തിൽ ബിറ്റ് 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - 15,00, 000 
217 / ഇഇ/2012 - 13 - ചേലച്ചുവട് വണ്ണപ്പുറം 
റോഡിൽ കി . മീ . 20/ 000 മുതൽ 21/ 500 
വരെ 20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - 15,00,000 
218 / ഇഇ/ 2012 - 13 - -മൂലമറ്റം പുള്ളിക്കാനം 
റോഡിൽ കി . മീ . 14 / 000 മുതൽ 15 / 000 
വരെ 20 മി. മീ . ഘനത്തിൽ ബിറ്റ് ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - 15,00, 000 
219 / ഇ ഇ / 2012 - 13 - വഴിത്തല പുറപ്പുഴ 
റോഡിൽ കി . മീ . 2 / 000 - ൽ ഐറീഷ് 

ട്രെയിൻ, ഓട എന്നിവ നിർമ്മിക്കുക - 
- 5,50,000 


233 / ഇഇ / 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോഡിൽ കി. മീ . 4 / 000 മുതൽ 5/ 000 
വരെ ടി ടി - 15 ,00,000 


37 ,500 


25 


37 , 500 


234 / ഇഇ /2012 - 13 - അടിമാലി ചിത്തിരപുരം 
റോഡിൽ കി . മീ . 2 / 000 മുതൽ 3/ 000 
വരെ ടി ടി 15,00,000 


37, 500 


26 


235/ ഇഇ / 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി . മീ . 1/ 000 മുതൽ 2000 
വരെ ടി ടി - 15, 00,000 


13 ,750 


37,500 


11 


27 


236 / ഇഇ /2012 - 13 - അടിമാലി ചിത്തിരപുരം 
റോഡിൽ കി . മീ . 3 / 000 മുതൽ 4/ 000 
വരെ ടി ടി 15,00,000 


37,500 


37,500 


12 


28 


220/ ഇഇ/ 2012 - 13 - ആലുവ മൂന്നാർ റോഡിൽ 
മൂന്നാർ ടൗൺ ഭാഗത്ത് 20 മി . മീ . ഘനത്തിൽ 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക -- - 15, 00 ,000 
221/ ഇഇ/ 2012 - 13 - കല്ലാർ മാങ്കുളം റോഡിൽ 
കി . മീ . 18 / 000 മുതൽ 19 / 000 വരെ ടി 
ടി 15,00,000 
222 / 02 / 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി. മീ . 21/ 000 മുതൽ 22 / 600 
വരെ ടി ടി 15,00,000 


237 / ഇഇ /2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോഡിൽ കി . മീ. 28/ 000 മുതൽ 29 / 000 
വരെ ടി ടി - 15,00, 000 


37, 500 


37 ,500 


13 


29 


37 , 500 


37 , 500 


14 


238/ ഇഇ/ 2012 - 13 - അടിമാലി ചിത്തിരപുരം 
റോഡിൽ കി . മീ . 1/ 000 മുതൽ 2 / 000 
വരെ ടി ടി - 15,00,000 
239 / ഇഇ / 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി. മീ . 2 / 000 മുതൽ 3000 
വരെ ടി ടി 15,00,000 


223/ ഇഇ/ 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി . മീ . 0/ 000 മുതൽ 1/ 000 വരെ 
ടി ടി - 15 ,00 ,000 


30 


37 ,500 


37 ,500 


31 


224 / ഇഇ / 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി . മീ . 31/ 000 മുതൽ 32 / 000 വരെ 
ടി ടി 15,00,000 


240 / ഇഇ/ 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോഡിൽ കി . മീ . 29/ 000 മുതൽ 30 / 000 
വരെ ടി ടി - 15,00,000 


37 , 500 


37 ,500 


16 


225/ ഇഇ/ 2012 -13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി. മീ. 7 /600 - ൽ തകർന്ന ഭാഗത്ത് 
സംരക്ഷണഭിത്തി നിർമ്മാണം - 9,00,000 


22 ,500 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1, 4, 16 
ഇവയ്ക്ക് 1,575, ക്രമനമ്പർ 2 - നും 10 - നും - 1,155, ക്രമനമ്പർ 
3 - നും 5 - നും - 1,260 , ക്രമനമ്പർ 21 - ന് 1,470, മറ്റുള്ളവയ്ക്ക് 
| 2 ,415 . 


226 / ഇഇ / 2012 - 13 - അടിമാലി ചിത്തിരപുരം 
റോഡിൽ കി . മീ. 0 /000 മുതൽ 1/ 000 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - 15 ,00,000 


37, 500 


- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
കമ ന മ്പർ 1 മുതൽ 10 വരെ 13 - 9 - 2012 , 3 മണിവരെ, 
ക്രമനമ്പർ 11 മുതൽ 31 വരെ 14 - 9- 2012 , 3 മണിവരെ. 


- 18 


227/ ഇഇ/ 2012 - 13 - അടിമാലി ചിത്തിരപുരം 
റോഡിൽ കി. മീ. 7 / 000 മുതൽ 8/ 000 വരെ 
ടി ടി 15,00,000 


നിബന്ധനകൾ 


37 ,500 


| 19 


228 / ഇഇ / 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി. മീ . 3/ 000 മുതൽ 4/ 000 
വരെ ടി ടി 15,00,000 


37 ,500 


229/ ഇഇ/ 2012 - 13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി . മീ . 30/ 000 മുതൽ 31 / 000 
വരെ ടി ടി 15, 00, 000 


1. ടെണ്ടർ ഫോമും ടെണ്ടർ ഷെഡ്യൂളും പൊതുമരാമത്ത് 
വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ( www.keralapwd .gov.in ) 
ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും പൂരിപ്പിച്ച ടെണ്ടർ 
ആ വ ശ്യ മായ മറ്റു രേഖകൾ സഹിതം ഈ ആഫീസിൽ 
സർക്കാർ ഉത്തരവ് ( ആർ. റ്റി .) നമ്പർ 1245 / 2010 പൊ . മ . വ . 
തിരുവനന്തപുരം തീയതി 2 -8 - 2010 പ്രകാരം നിശ്ചിത സമയ 
ത്തിനു മുമ്പായി സമർപ്പിക്കേണ്ടതുമാകുന്നു . 

- 2. ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർക്ക് സ്റ്റേറ്റ് ബാങ്ക്, പൈനാവ് ബ്രാഞ്ചിൽ മാറാവുന്ന 
വിധം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഏതെങ്കിലും 
ശാഖ യിൽ നിന്നും ടെണ്ട റി നോട് അടുത്ത ദിന ങ്ങ ളിൽ 


37 ,500 


21 


230/ ഇഇ/ 2012 -13 - നോർത്തേൺ ഔട്ട്ലെറ്റ് 
റോഡിൽ കി. മീ . 45 /000 മുതൽ 52/ 000 
വരെ ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 
അറ്റകുറ്റപ്പണികൾ ചെയ്യുക - 7,00 ,000 


17 , 500 


4th SEPT. 2012 ] 


PUBLIC WORKS DEPARTMENT 


648 


എടുത്തിട്ടുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം ഹാജരാ 
ക്കേ ണ്ടതാണ്. അല്ലാത്തവ നിര സി ക്കു ന്ന താ ണ്. ടെണ്ടർ 
ഫോമിന്റെ വില യായി ചെക്കു കളോ മറ്റേ തെ ങ്കിലും 
തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകളും 
ഡാറ്റും രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് 
വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
- 3. പ്രവൃത്തികൾ തീർക്കേണ്ട കാലാവധി 31- 12 -2012 വരെ 
ആകുന്നു . 


തീയതി 13 - 11 - 1997 പ്രകാരം ലേബർ കോൺടാക്റ്റ് 
സൊസൈറ്റികൾക്കും ജി . ഒ. ( എംഎസ്.) 81 / 97 / പി. ഡബ്ലു . 
ആന്റ് റ്റി . തീയതി 7 - 8 - 1997 , ജി . ഒ. ( എം എസ്.) 75/ 98 / 
പി . ഡബ്ലു . ഡി. തീയതി 18 - 8 - 1998 എന്നീ ഉത്തരവുകൾ പ്രകാരം 
കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും അനുവദിച്ചി 
ട്ടുള്ള ഇളവുകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 18 /എസ്ഇ സി സിഎ / 2012 - 13 - ബഡ്ജറ്റ് വർക്ക് 
2011- 12 - നരിയൻപാറ കൽക്കാട്ടി വെള്ളിയാംകണ്ടം റോഡിൽ 
കി . മീ. 1/600 മുതൽ 4 / 600 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ- 
96,35, 827 . 


നിരതദ്രവ്യം 


- 


2,40,900. 


4. ക രാ റു കാർക്ക് വേണ്ട യോഗ്യത എ , ബി , സി . 
രജിസ്ട്രേഷൻ ആകുന്നു. 

- 5. കോൺട്രാക്ടേഴ്സ്രജിസ്ട്രേഷന്റെ പകർപ്പ് ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- 6. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്ന പ്രാഥമിക 
ഉടമ്പടി ആവശ്യമായ മുദ്രപത്രത്തിൽ മുഴുവൻ പൂരിപ്പിച്ച് 
സമർപ്പി ക്കേ ണ്ട താ ണ് . അല്ലാത്ത പക്ഷം ടി ദർഘാസ് 
നിരസിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില 


14,500 + 5 % വാറ്റ് . 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 5- 9- 2012 , 4 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
5 - 9 - 2012, 4.30 മണി. 


ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


കരാറുകാരന്റെ യോഗ്യത - " എ ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 9 മാസം. 


ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്തുവിഭാഗം, 

( ഒപ്പ്) 
ഇടുക്കി. 

-- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
നിരത്തുകളും പാലങ്ങളും വിഭാഗം, - ( ഒപ്പ്) 
മദ്ധ്യമേഖല , ആലുവ. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ജി . ടി .എൻ.- 2012 - 13 . 

2012 ആഗസ്റ്റ് 7. 
കേരള ഗവർണ്ണർക്കു വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നിരത്തുകളും പാലങ്ങളും വിഭാഗം, മദ്ധ്യമേഖല , ആലുവ 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് പൊതുമരാമത്ത് വകുപ്പിലെ 
യോഗ്യരായ കരാറുകാരിൽനിന്നും ദർഘാസുകൾ രജിസ്റ്റേർഡ് 
തപാലിൽ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് പ്രമാണങ്ങൾ 
പൊതുമരാമത്ത് വകുപ്പിന്റെഔദ്യോഗിക വെബ്സൈറ്റിൽ 
നിന്നും ( www. keralapwd. gov.in ) ഡൗൺലോഡ് ചെയ്ത് 
എടുക്കേ ണ്ട തും ദർഘാസ് പ്രമാണത്തിന്റെ വില (എല്ലാ 
നികു തി കളും ഉൾപ്പെ ടെ ) സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, 
പൊതുമരാമത്ത് വകുപ്പ് ( റോഡുകളും പാലങ്ങളും), മദ്ധ്യമേഖല, 
ആലുവ പേർക്ക് ആലുവയിൽ മാറാവുന്നവിധം ബാങ്ക് ഡിമാന്റ് 
ഡാറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 
പൂരിപ്പിച്ച ദർഘാസിനൊപ്പം കരാറുകാരന്റെ രജിസ്ട്രേഷൻ 
കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. 


TENDER NOTICE 
No . D5- 3703 /20 /12 . 

4th August 2012 . 
Competitive tenders in sealed covers superscribing 
the name of work is invited by the Superintending 
Engineer, Buildings , Central Circle , Thrissur on behalf of 
the Governor of Kerala from the registered eligible class 
of contractors of PWD for the following work through 

Registered Post (Courier Service will not be accepted ). 
- Tenders will be accepted up to 11 a . m . on the last date 
of receipt of tender prescribed for the work . 

Tender Number and Name of work with PAC 
36 /2012 - 13 — Construction of Building for Town Hall at 
Cheruthony, Idukki — 180 lakh . 

EMD - 4,50,000. 


Cost of tender documents — 25 ,000 + VAT. 


ദർഘാ സിൽ പങ്കെ ടു ക്കുന്ന ലേബർ കോൺടാക്റ്റ് 
സൊസൈറ്റികൾ ജി. ഒ. ( എംഎസ്.) നമ്പർ 135/97/ കോഓപ്പറേറ്റീവ് 
തീയതി 13 - 11 - 1997 പ്രകാരം നിഷ്ക്കർ ഷി ക്കുന്ന 
യോഗ്യതയെ സംബന്ധിച്ചുള്ള ജോയിന്റ് രജിസ്ട്രാരുടെ 
സർട്ടിഫിക്കറ്റും നിലവിലുള്ള വർക്കുകളെ സംബന്ധിച്ചുള്ള 
അസിസ്റ്റന്റ് രജിസ്ട്രാരുടെ സർട്ടിഫിക്കറ്റും ദർഘാസിനോടൊപ്പം 
ഹജരാക്കേണ്ടതാണ്. ജി. ഒ. ( എംഎസ്.) 135 /97 / കോ -ഓപ്പറേറ്റീവ് 


Time of completion — 18 months. 
Class of tenderers — ‘ A ’ Class. 
Last date of receipt of tender - 14-9 -2012. 


4th SEPT. 2012) 


PUBLIC WORKS DEPARTMENT 


649 


The tender documents and other particulars will be 
available on website of Kerala PWD from 4 - 9 - 2012 and 
can be downloaded from the website up to the last date 
of receipt of tenders. Cost of tender form should be 
remitted as demand draft in favour of Superintending 
Engineer, Buildings Central Circle , Thrissur. The EMD 
produced for the work should pledged in favour of 
Superintending Engineer, Buildings Central Circle , 
Thrissur with name of work . The tenders will be opened 
on the last date of receipt at 11 a . m . in the presence of 
available tenderers. If the last date of receipt of the 
tender is to be declared as holiday , tenders will be 
received on the next working day according to the 
schedule fixed. 

If the working of Banks or Post Offices, becomes 
a holiday accidentally ( declared holiday), either on the 
last day or the day before the last day in the location 
where the tender are received , thus the tender will be 
received on the very next working day according to the 
schedule fixed. 

Along with the tender documents, attested copies of 
registration certificate of contractors should be enclosed . 
Preliminary agreement should be enclosed duly filled and 
signed by the tenderers in Stamp Paper worth - 100 . 
Tenders not complying with the above conditions will 
not be accepted . All the rules in PWD regarding the 
tenders are applicable to this tender also . Department is 
not responsible for any postal delay in receiving tenders. 

കേരള ഗവർണ്ണർക്കുവേണ്ടി മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ്, ( കെട്ടിട ങ്ങ ൾ ) , 
ത്യശ്ശൂർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പൊതുമരാമത്തു 
വകുപ്പിലെ അർഹരായ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 
രജിസ്റ്റേർഡ് തപാൽ ആയിക്ഷണിച്ചുകൊള്ളുന്നു . ( കൊറിയർ 
സർവ്വീസിൽ വരുന്ന ദർഘാസുകൾ സ്വീകരിക്കു ന്ന തല്ല). 
ത പാലിൽ വരുന്ന കാലതാമ സങ്ങ ൾക്ക് ഈ വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്നത് 
അവസാന തീയതി 11 മണിവരെ ആയിരിക്കും. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും 36 /2012 - 13 ഇടുക്കി ചെറുതോണിയിൽ ടൗൺഹാളിന് 
വേണ്ടി കെട്ടിടനിർമ്മാണം - 180 ലക്ഷം. 


- ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാരണ വശാലും തിരികെ ലഭിക്കുന്നതല്ല. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 11 .30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് 
തീയതി ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ടി സമയത്ത് 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാനത്തെ ദിവസമോ 
അതിനു തൊട്ടു മുൻപത്തെ ദിവസമോ അവിചാരിത മായി 
ബാങ്കോ പോസ്റ്റാഫീസോ, ദർഘാസ് സ്വീകരിക്കുന്ന ഓഫീസ് 
പരിധി യിൽ അവധി ആയാൽ ( ഡിക്ല യേർഡ് അ വ ധി ) 
അവസാന തീയതിയുടെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം കരാറുകാരുടെ 
രജിസ്ട്രേഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ പണയപ്പെടുത്തിയതും (പവ്യത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായിരിക്കണം. പ്രിലിമിനറി 
എഗ്രിമെന്റ് 100 രൂപ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടു സമർപ്പി 
ക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും 
നേരിട്ടു സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


Office of the 
Superintending Engineer, 
Buildings Central Circle, 
Thrissur. 


(Sd.) 
Superintending 

Engineer 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 / ടെണ്ടർ/ 3852/ 2012 -13. 

2012 ആഗസ്റ്റ് 6. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി. ഡബ്ലു . ഡി. കെട്ടിട വിഭാഗം, മലപ്പുറം ഡിവിഷൻ, താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പ്രവൃ ത്തിയുടെ പേരെഴുതി 
മുദ്രവെച്ച കവറുകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 6 - 9- 2012 ഉച്ചയ്ക്ക് 1 മണിവരെ 
സമർപ്പി ക്കാ വു ന്നതും അന്നേ ദിവസം ഉച്ചയ്ക്കുശേഷം 
3.30 മണിക്ക് അവ തുറക്കുന്നതുമാണ്. 


നിരത 
ദ്രവ്യം 


1, 11, 800 


നിരതദ്രവ്യം - 4,50,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 25,000 + വാറ്റ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 14 -9 -2012. 
കരാറുകാരുടെ ക്ലാസ് " എ ക്ലാസ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 18 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 4 - 9- 2012 
മുതൽ കേരള പി . ഡബ്ലു . ഡി .-യുടെ വെബ് സൈറ്റിൽ നിന്നും 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിവരെ 
ഡൗൺ ലോഡ് ചെയ്ത് എടുക്കാ വു ന്ന താ ണ് . ദർഘാസ് 
പ്രമാണത്തിന്റെ വില സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
ത്യശ്ശൂരിൽ മാറാവുന്ന വിധം ഡിമാന്റ് ഡാഫ്റ്റ് ആയി 
ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


കമ 

ദർഘാസ് നമ്പരും 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
( 1) 

(2 ) 
- 23 / 2012- 13 - ജി. വി.എച്ച്.എസ്., വാഴക്കാട് 

ക്ലാസ്സ് മുറി നിർമ്മാണം- 44 ,71,726 
24 / 2012 - 13 - ഗവൺമെന്റ് ആയുർവേദ 
ഡിസ്പെൻസറി, ഊരകം - കെട്ടിട 
നിർമ്മാണം- 34,54,004 
25/ 2012 - 13 - സി. എച്ച്. സി . മങ്കട കെട്ടിട 
നിർമ്മാണം - 37,82,764 
26 / 2012 - 13 - പി.എച്ച്. സി . ചെറിയമുണ്ടം- 
കെട്ടിട നിർമ്മാണം- 29,03,158 


86,350 


94, 600 


72 ,600 


Gaz. No. 35/ 2012 /DTP (PWD ). 


4th SEPT. 2012 


PUBLIC WORKS DEPARTMENT 


650 


( 1) 


(2 ) 


- ( 3) 


ദർഘാസ് പരസ്യം 


5 27/ 2012 -13 - പി .എച്ച്. സി . ഏലംകുളം 

കെട്ടിട നിർമ്മാണം - 40,65,674 


1, 01, 650 


- 84, 200 


6 28 / 2012 - 13 - പി.എച്ച്. സി . കോഡൂർ 

കെട്ടിട നിർമ്മാണം - 33,66,531 
7 29 / 2012 - 13 - പി . എച്ച്. സി . മേലാറ്റൂർ 

കെട്ടിട നിർമ്മാണം - 39,91, 807 
- 30/ 2012 - 13 - ടി. എം. ജി. കോളേജ്, തിരൂർ - 

ലേഡീസ് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണം - 
- 43,74,919 


നമ്പർ ഇ .എൽ. ടി.എൻ./ 06/ 2012 - 13. 

2012 ആഗസ്റ്റ് 9. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
വൈദ്യുതി വിഭാഗം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മല പ്പുറം താഴെ പറയുന്ന പ്രവൃ ത്തി കൾക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത " സി ക്ലാസ്സും 
അതിനുമുകളിലുമുള്ള ഇലക്ട്രിക്കൽ കരാറുകാരിൽനിന്നും 
10 - 10 - 2012 വൈകുന്നേരം 4 മണിവരെ മുദ്രവെച്ച കവറുകളിൽ 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 4.30 - ന് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


99,800 


8 


1,09 , 400 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- ദ ർ ഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
7 , 075 , കമ ന മ്പർ 2 - ന് 5 ,410 , കമ ന മ്പർ 3 - ന് 
5 , 930, കമ ന മ്പർ 4 - ന് 4 , 578 , കമ ന മ്പർ 5 - ന് 
- 6 , 346 , കമ ന മ്പർ 6 - ന് - 5 , 306 , കമ ന മ്പർ 7 - ന് 
6, 242 , ക്രമനമ്പർ 8 - ന് 6,867. 

ദർഘാസ് ഫോറങ്ങൾ ഡൗൺ ലോഡ് ചെയ്യാവുന്ന 
തീയതി- - 22 - 8 - 2012. 


1 


500 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6 - 9- 2012 ഉച്ചക്ക് 1 മണി വരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
6 - 9 - 2012 , 3.30 മണി. 


400 


80/ 2012 - 13 - മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ 
ബി 2 ബ്ലോക്കിലെ ഓപ്പൺ ചെവ ൽ 
സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിന്റെ അടിയന്തിര 

അറ്റകുറ്റപ്പണികൾ - 20,000 
2 81/2012 -13 - ടി ബിദ ബ്ലോക്കിലെ ബോർവെൽ 

സബ് മേ ഴ് സി ബിൾ പമ്പ് സെറ്റിന്റെ 
എച്ച്ഡി പൈപ്പ് മാറ്റി സ്ഥാപിക്കൽ- 15,000 
- 82/ 2012 -13 ടി ബി1 ബ്ലോക്കിലെ ബോർവെൽ 
സബ് മേ ഴ് സി ബിൾ പമ്പ് സെറ്റിന്റെ 

എച്ച്ഡി പൈപ്പ് സ്ഥാപിക്കൽ - 15,000 
- 4 83 /2012 - 13 - ടി ബി3 ബ്ലോക്കിലെ ബോർവെൽ 

സബ് മേ ഴ് സി ബിൾ പമ്പ് സെറ്റിന്റെ 
അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 30, 000 


400 


750 


ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 


കരാറുകാരുടെ യോഗ്യത - എല്ലാ വിഭാഗവും. 
കാലാവധി 7 ദിവസം. 


കരാറുകാരുടെ വിഭാഗം - " ബി യും ഉപരിയും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - ക്രമ നമ്പർ 1- ന് 
8 മാസം, മറ്റുവള്ളവയ്ക്ക് 6 മാസം. 
-- ദർഘാസ് ഫോറങ്ങൾ പൊതു മ രാമത്ത് വകുപ്പിന്റെ 
വെബ് സൈറ്റിൽ പര സ്യ പ്പെടു ത്തി യത് കരാ റു കാർക്ക് 
ഡൗൺ ലോഡ് ചെയ്ത് എടു ക്കാ വു ന്നതും പൂ രി പ്പിച്ച 
ടെണ്ടർ ആവശ്യമായ മറ്റ് രേഖകൾ സഹിതം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പി . ഡ ബ്ല . ഡി . ബിൽഡിംഗ് സ് ഡിവിഷൻ 
ആഫീസ്, മലപ്പുറംഎന്ന വിലാസത്തിൽ സമർപ്പിക്കാവുന്നതുമാണ്. 

-- നിര ത ദ വ്യ വും ദർഘാസ് പ്രമാണങ്ങളുടെ വിലയും 
( വാറ്റുൾപ്പെടെ) എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറാവുന്ന 
വിധം ദേശ സാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഡിമാന്റ് 
ഡാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
ഫോറത്തിന്റെ വില യായി ചെക്കു കളോ മറ്റേ തെ ങ്കിലും 
തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല . 

- ടെണ്ടറുകളും ഡിമാന്റ് ഡ്രാഫ്റ്റുകളും രജിസ്ട്രേഡ് 
അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
കരാറുകാർ അവ ര വരുടെ നില വിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ടെണ്ടറിനോടൊപ്പം അടക്കം 
ചെയ്യേണ്ടതാണ്. 

ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക കരാർ " 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. 
- ദർഘാസുകൾ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ദർ ഘാ സു ക ളിൽ പങ്കെ ടു ക്കാൻ യോഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും ദർഘാസ് പ്രമാണത്തിന്റെ വിലയും 
വിൽപന നികുതിയും ചേർത്ത് ദർഘാസ് പ്രമാണങ്ങൾക്കായി 
മലപ്പുറം പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ സബ് ഡിവിഷനിൽ 
നിന്നും 10 - 10 - 2012 - ന് 1 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്ന 
താ ണ് . ദർ ഘാ സിന്റെ കൂടെ 100 മുദ്രപത ത്തിൽ 
പ്രിലിമിനറി എഗ്രിമെന്റും പ്രവൃത്തിക്കുവേണ്ടി നിരതദ്രവ്യം 
അടക്കം ചെയ്ത ദർഘാസുകൾ 10- 10-2012 , 4 മണിക്കു മുമ്പായി 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു 
കാര ണ വ ശാലും പരി ഗ ണിക്കു ന്ന ത ല്ല . പൊതു മ രാ മത്ത് 
വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. ദർഘാസുകൾ കരാറുകാരുടെയോ 
അവരുടെ പ്രതിനിധികളുടേയോ സാന്നിധ്യത്തിൽ 4.30 മണിക്ക് 
തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, കെട്ടിട വിഭാഗം, 

- ( ഒപ്പ്) 
മലപ്പുറം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് 
വൈദ്യുതി വിഭാഗം, 
സിവിൽസ്റ്റേഷൻ, മലപ്പുറം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


4th SEPT . 2012) 


PUBLIC WORKS DEPARTMENT 


651 


ദർഘാസ് പരസ്യം 
(നമ്പർ 15/ 2012 -13] 


നമ്പർ ഡി. സി . 13 / ടി . എൻ/ 2012 -13 . 


2012 ആഗസ്റ്റ് 13. 


- ദർഘാസ് ഫോറങ്ങൾ പൊതു മ രാ മത്ത് വകുപ്പിന്റെ 
വെബ്സൈറ്റിൽ www.kerala pwd.gov.in - ൽ ഹോം പേജിൽ 
“Latest Tenders- Read More എന്ന ലിങ്കിൽ തുറക്കുന്നതിന് 
അഞ്ച് ദിവസം മുമ്പ്മുതൽ ലഭ്യമാണ്. ഇത് കരാറുകാർക്ക് 
ഡൗൺ ലോഡ് ചെയ്ത്എടുക്കാവുന്നതും പൂരിപ്പിച്ച ഫോമുകൾ 
ആ വ ശ്യ മായ മറ്റു രേഖകൾ സഹിതം ഓ ഫീ സിൽ 
സമർപ്പിക്കേണ്ടതാണ്. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, 
ഉത്തരമേഖല, നിരത്തുകളും പാലങ്ങളും, കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് 11 - 9 - 2012 വൈകുന്നേരം 4 മണി 
വരെ ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേ ദിവസം വൈകുന്നേരം 4.30 - ന് തുറക്കുന്നതാണ്. 
അന്നേ ദിവസം അവധി യാ ണെ ങ്കിൽ അടുത്ത പ്രവൃത്തി 
ദിവസം തുറക്കുന്നതാണ്. 


കമ 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
1 പാല ക്കാട് ജില്ല - ക ല്ല്യാ ണ ക ാ പ്പ് - 

മെ ലാം പാടം റോഡ് കി . മീ . 0 / 000 
മുതൽ 4 /500 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
- 1, 51,93 , 060 

3 ,79, 850 
2 മലപ്പുറം ജില്ല -മഞ്ചേരി- പിലാക്കൽ സ്റ്റേഡിയം 

കോംപ്ലക്സ്-പുഴംകാവ് റോഡ് കി . മീ . 0/ 000 
മുതൽ 1/200 വരെയും കൊട്ടാരം സ്റ്റേഡിയം 

കോംപ്ലക്സ് - പിലാക്കൽ റോഡ് കി. മീ . 0/ 000 
മുതൽ 0/ 200 വരെയുംഉള്ള രണ്ട് സമീപന 
റോഡു കൾ അ ഭി വ്യ ദ്ധി പ്പെ ടു ത്തൽ 
- 98, 65 ,693 

2 , 46 , 650 


- ടെണ്ടർ ഫോമിന്റെ വില സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നിരത്തുകളും പാല ങ്ങ ളും , ഉത്ത ര മേ ഖല , കോഴിക്കോട് 
എന്നവർക്ക് മാറാവുന്നവിധം ദേശസാൽകൃത ബാങ്ക് ഡിമാന്റ് 
ഡാഫ്, നിരതദ്രവ്യം, പ്രാഥമിക കരാർ, രജിസ്ട്രേഷന്റെ 
സാക്ഷ്യപ്പെടുത്തിയ കോപ്പി എന്നിവ സഹിതം ദർഘാസി 
നൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ തപാൽ മാർഗ്ഗം 
രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കു 
ക യുള്ളു. കരാറുകാർ അവരുടെ ഇ - മെയിൽ ഐ . ഡി . 
നമ്പറും, ഫാക്സ് നമ്പറും ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. തപാലിലുണ്ടാകുന്ന കാലതാമസത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ 
പുതു ക്കിയ മാന്വൽ പ്രകാരം ദർഘാസ് സംബ ന്ധിച്ച് 
നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിനും ബാധ ക 
മാ യി രി ക്കും . കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീ സിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ബി. എം . ആന്റ് ബി . സി . 
പ്രവൃത്തികളുടെ ടെണ്ടർ ലഭിക്കുന്ന കരാറുകാരൻ പ്രസ്തുത 
പ്രവൃത്തികൾ നടത്തുന്നതിനാവശ്യമായ യന്ത്രസാമഗ്രികളുടെ 
വിശദവിവരം ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
22,800 + വാറ്റ്, ക്രമനമ്പർ 2 - ന് " 14 ,800 + വാറ്റ്. 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
ഉത്തരമേഖലാ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് 
നിരത്തുകളും പാലങ്ങളും, 
കോഴിക്കോട്- 1. 


നിർമ്മാണ കാലാവധി 6 മാസം. 


( ഒപ്പ്) 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


